O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ഫെബ്രുവരി 01 
Tuesday , 01th February 2022 


1197 മകരം 18 


1943 മാഘം 12 


18th Makaram 1197 


12th Magha 1943 


വാല്യം 11 


നമ്പർ 


5 


Vol . XI 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


3984 


KERALA GAZETTE 


Part III 


Thiruvananthapuram District 


Nedumangad Taluk 


NOTICE 


നമ്പർ : ബി5-397 / 2021 


10-01-2022 


നെടുമങ്ങാട് താലൂക്കിൽ കരിപ്പൂര് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ റ്റി ജി തങ്കമ്മ 

എന്നവരുടെ 
അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കരിപ്പൂര് 
വില്ലേജിൽ പരേതയുടെ മകൻ റ്റി ആർ സുരേഷ് കുമാർ , വടക്കുംകര കൃഷ്ണ വിലാസം , ബോധിപ്പിച്ച അപേക്ഷ കരിപ്പൂര് 
നെടുമങ്ങാട് നേമം മാങ്കോട് എന്നീ വില്ലേജ് ഓഫീസർമാർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൾ 05-09-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മകൾ 


64 


2 


മകൾ 


60 


| കുമാരി മായ റ്റി ആർ 
കുമാരി ഗീത റ്റി ആർ 
റ്റി ആർ സുരേഷ് കുമാർ 
സന്തോഷ് കുമാർ റ്റി ആർ 


3 


മകൻ 


57 


4 


മകൻ 


56 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


3985 


Revenue Department 


01th February 2022 


Thiruvananthapuram District 


Nedumangad Taluk 


NOTICE 


നമ്പർ : ബി 5/307/2022 


20-01-2022 


അ 


നെടുമങ്ങാട് താലൂക്കിൽ ഉഴമലയ്ക്കൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പി . കെ അപ്പുക്കുട്ടൻ കൃപ ഭവൻ 
പള്ളിവിള , പുതുക്കുളങ്ങര പി . ഒ എന്നയാളുടെ അവകാശികൾക്ക് എയർ പോർട്ടർ അതോറിറ്റി ഓഫ് ഇന്ത്യ യിലെ 
ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ഉഴമലയ്ക്കൽ വില്ലേജിൽ പരേതൻറെ ഭാര്യ 
എലിസബത്ത് . എസ് ( രണ്ടാം ഭാര്യ } , കൃപ ഭവൻ , പള്ളിവിള , പുതുക്കുളങ്ങര പി . ഒ , ബോധിപ്പിച്ച അപേക്ഷ ഉഴമലയ്ക്കൽ 
വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 03-12-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . ആദ്യ ഭാര്യയും മാതാപിതാക്കളും മുൻപിനാലെ മരണപ്പെട്ടു . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| എസ് . എലിസബത്ത് രണ്ടാം ഭാര്യ | 


ഭാര്യ 


59 


2 


ജയ . എ . സി 


50 


3 


| മിനി . എ . സി 


47 


ഭർത്താവിൻറെയോ ഭാര്യയുടേയോ 
| മുൻബന്ധത്തിലെ പുതി 
ഭർത്താവിൻറെയോ ഭാര്യയുടേയോ 
| മുൻബന്ധത്തിലെ പുത്രി 
ഭർത്താവിൻറെയോ ഭാര്യയുടേയോ 
| മുൻബന്ധത്തിലെ പുതി 


4 


ജ്യോതി . എ . സി 


43 


നമ്പർ : ബി 5/87412022 


20-01-2022 


അവ 


അവകാശ 


നെടുമങ്ങാട് താലൂക്കിൽ തോളിക്കോട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വേണു ഗോപാലൻ നായർ . ബി 
കാവേരി ചേന്നൻപാറ , വിതുര പി . ഒ എന്നയാളുടെ 

വകാശികൾക്ക് ബാങ്ക് സംബന്ധമായ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി തൊളിക്കോട് വില്ലേജിൽ പരേതൻറെ ഭാര്യ പ്രസന്ന കുമാരി 
കാവേരി ചേന്നൻപാറ , വിതുര പി . ഒ , ബോധിപ്പിച്ച അപേക്ഷ തോളിക്കോട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 08-12-2021 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ 
മുൻപിനാലെ മരണപ്പെട്ടു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| പ്രസന്ന കുമാരി 


ഭാര്യ 


60 


2 


കിരൺ . വി . പി 


മകൻ 


38 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


3986 


KERALA GAZETTE 


Part III 


3 


| അരുൺ . വി . പി 


മകൻ 


36 


നമ്പർ : ബി 5/8012022 


20-01-2022 


ഇതര 


7 


11 


നെടുമങ്ങാട് താലൂക്കിൽ നെല്ലനാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഹസൻ . എം . എസ് കെ . എം ഹൗസ് 
വലിയകട്ടയ്ക്കാൽ , വെഞ്ഞാറമൂട് പി . ഒ എന്നയാളുടെ അവകാശികൾക്ക് ആർ . റ്റി . ഒ യിൽ ഹാജരാക്കുന്നതിനും 

മറ്റു 
ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി നെല്ലനാട് വില്ലേജിൽ പരേതൻറെ ഭാര്യ 
ഹസീന . എസ് , കെ . എം ഹൗസ് , വലിയ കട്ടയ്ക്കാൽ , വെഞ്ഞാറമൂട് പി . ഒ , ബോധിപ്പിച്ച അപേക്ഷ നെല്ലനാട് വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 
09-2019 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ മുൻപിനാലെ മരണപ്പെട്ടു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ഹസീന . എസ് 


ഭാര്യ 


43 


2 


അഫ്സാന ഹസൻ 


മകൾ 


24 


3 


അമൽ ഹസൻ 


മകൻ 


22 


NI 
& 


4 


അൻസൽ ഹസൻ 


മകൻ 


20 


നമ്പർ : ബി 5/33352022 


20-01-2022 


നെടുമങ്ങാട് താലൂക്കിൽ തോളിക്കോട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഷറഫുദ്ദീൻ . എം തീപ്പാച്ചൻ മുക 
ൾ തടത്തരികത്തു വീട് , പുളിമൂട് തൊളിക്കോട് പി ഒ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് സംബന്ധമായ 
ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി തൊളിക്കോട് വില്ലേജിൽ പരേതൻറെ ഭാര്യ 
ളരീഫാ ബീവി , തീപ്പാച്ചൻ മുകൾ തടത്തരികത്തു വീട് , പുളിമൂട് തൊളിക്കോട് പി ഒ , ബോധിപ്പിച്ച അപേക്ഷ തോളിക്കോട് 
വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 19-01-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ മുൻപിനാലെ മരണപ്പെട്ടു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| S രീഫാ ബീവി 


ഭാര്യ 


58 


2 


സക്കീർ ഹുസൈൻ 


മകൻ 


36 


3 


സമീർ 


| മകൻ 


34 


4 


| സുൽഫിക്കർ . എസ് 


മകൻ 


33 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


3987 


Revenue Department 


01th February 2022 


Thiruvananthapuram District 


Nedumangad Taluk 


NOTICE 


നമ്പർ : ബി 5 -3319 1 2022 


20-01-2022 


നെടുമങ്ങാട് താലൂക്കിൽ കൂറുപുഴ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ രവീന്ദ്രൻ നായർ .വി സുലഭ കോട്ടേജ് 
, കൊച്ചുതാന്നിമൂട് പച്ച പാലുവള്ളി പി ഒ എന്നയാളുടെ അവകാശികൾക്ക് പെൻഷൻ സംബന്ധമായ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കൂറുപുഴ വില്ലേജിൽ പരേതൻറെ ഭാര്യ സുല വി .ആർ , സുലഭ 
കോട്ടേജ് , കൊച്ചുതാന്നിമൂട് പച്ച പാലുവള്ളി പി ഒ , ബോധിപ്പിച്ച അപേക്ഷ കൂറുപുഴ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 01-10-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പിതാവ് മുൻപിനാലെ മരണപ്പെട്ടു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


47 


2 


മകൾ 


26 


സുല വി .ആർ 
| രോഷ്നി ആർ .എസ് 
| രാഹുൽ .ആർ .എസ് 
സുശീലാമ്മ 


3 


| മകൻ 


23 


4 


മാതാവ് 


78 


നമ്പർ : ബി 5 -12360 2021 


20-01-2022 


ച അപേക്ഷയ 


നെടുമങ്ങാട് താലൂക്കിൽ അരുവിക്കര വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഷാഹിൻ എസ് .പി ഷിലി 
മൻസിൽ , പുലിക്കുഴി അഴിക്കോട് കരകുളം പി ഒ എന്നയാളുടെ അവകാശികൾക്ക് 

ഇതര ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി അരുവിക്കര വില്ലേജിൽ പരേതൻറെ ഭാര്യ നിഷിമോൾ .എൻ , 
ഷിലി മൻസിൽ , പുലിക്കുഴി അഴിക്കോട് കരകുളം പി ഒ ഷിലി മൻസിൽ , പുലിക്കുഴി അഴിക്കോട് കരകുളം പി ഒ , ബോധിപ്പിച് 

അരുവിക്കര വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 17-08-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ മുൻപിനാലെ മരണപ്പെട്ടു അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


നിഷിമോൾ ..എൻ 


ഭാര്യ 


39 


2 


| മകൾ 


17 


3 


അർഫാന . എൻ . ഷാഹിൻ 
അഫീന . എൻ . ഷാഹിൻ 
ഷിൻസ എൻ .എസ് 


| മകൾ 


11 


4 


സഹോദരി 


5 | 


40 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


3988 


KERALA GAZETTE 


Part III 


നമ്പർ : ബി 5/3035 2022 


20-01-2022 


നെടുമങ്ങാട് താലൂക്കിൽ കല്ലറ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മുഹമ്മദ് ബഷീർ ബഷീർ മൻസിൽ 
കോട്ടൂർ , കല്ലറ പി . ഒ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് സംബന്ധമായ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കല്ലറ വില്ലേജിൽ പരേതൻറെ മകൻ നാസർ . എം , ബഷീർ മൻസിൽ 
കോട്ടൂർ , കല്ലറ പി . ഒ , ബോധിപ്പിച്ച അപേക്ഷി കല്ലറ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 20-11-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ , ഭാര്യ മുൻപിനാലെ 
മരണപ്പെട്ടു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴി ഞ്ഞും ത പാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


എം . നാസർ 


മകൻ 


51 


2 


സഹിറുദ്ദീൻ 


മകൻ 


52 


3 


സീനത്ത് . എം 


മകൾ 


46 


നമ്പർ : ബി 5/3034/2022 


20-01-2022 


ർ കല്ലറ 


പി ഒ 


നെടുമങ്ങാട് താലൂക്കിൽ കല്ലറ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ റുക്കിയ ബീവി ബഷീർ മൻസിൽ കോട്ടു 

എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് സംബന്ധമായ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കല്ലറ വില്ലേജിൽ പരേതയുടെ മകൻ നാസർ . എം , ബഷീർ മൻസിൽ കോട്ടൂർ 
കല്ലറ പി ഒ , ബോധിപ്പിച്ച അപേക്ഷ കല്ലറ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 12-11-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ , ഭർത്താവ് മരണപ്പെട്ടു 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| എം . നാസർ 


| മകൻ 


51 


2 


സഹിറുദ്ദീൻ 


മകൻ 


52 


3 


സീനത്ത് . എം 


മകൾ 


46 


നമ്പർ : B5 / 725 / 2022 


20-01-2022 


നെടുമങ്ങാട് താലൂക്കിൽ കരിപ്പൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ശശികുമാർ വാഴവിള പുത്തൻ വീട് 
ഉഴപ്പാക്കോണം കരിപ്പൂര് പി ഒ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് സംബന്ധമായ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കരിപ്പൂർ വില്ലേജിൽ പരേതൻറെ മകൾ ശരണ്യ . വി , വാഴവിള 
പുത്തൻ വീട് ഉഴപ്പാക്കോണം കരിപ്പൂര് പി ഒ , ബോധിപ്പിച്ച അപേക്ഷ കരിപ്പൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 09-09-2021 -ൽ മരണപ്പെട്ടതായും 


അവകാശ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


3989 


Revenue Department 


01th February 2022 


പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പിതാവ് , ഭാര്യ 
മുൻപിനാലെ മരണപ്പെട്ടു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ശരണ്യ . വി 


മകൾ 


30 


2 


ശരത് . എസ് 


| മകൻ 


29 


3 


പൊന്നമ്മ 


മാതാവ് 


81 


നമ്പർ : ബി 5/7242022 


20-01-2022 


നെടുമങ്ങാട് താലൂക്കിൽ കരിപ്പൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വത്സല . എസ് വാഴവിള പുത്തൻ വീട് 
ഉഴപ്പാക്കോണം കരിപ്പൂർ പി ഒ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് സംബന്ധമായ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കരിപ്പൂർ വില്ലേജിൽ പരേതയുടെ മകൾ ശരണ്യ . വി , വാഴവിള പുത്തൻ വീട് 
ഉഴപ്പാക്കോണം കരിപ്പൂർ പി ഒ , ബോധിപ്പിച്ച അപേക്ഷ കരിപ്പൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 29-07-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ , ഭർത്താവ് 
മുൻപിനാലെ മരണപ്പെട്ടു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ശരണ്യ . വി 


| മകൾ 


30 


2 


ശരത് . എസ് 


മകൻ 


29 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 


Digitally signed by Salim A 
Date : 2022.02.01 05:04:14 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


